23 


Konni Taluk 


ALAPPUZHA DISTRICT 


പരസ്യം 

( 1 ) 


Karthikappally Taluk 


നമ്പർ എ5-3009 / 2021 . 


2021 ഏപ്രിൽ 23 . 


പരസ്യം 


( 1 ) 


പത്തനം തിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കൂടൽ 
വില്ലേജിൽ പുതിയ വീട്ടിൽ കേശവൻ കെ . എം . കുഞ്ഞുകുഞ്ഞ് 
എന്നിവർ യഥാക്രമം 1-12-1987 , 7-6-1991 എന്നീ തീയതികളിൽ 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും പരേതരുടെ പേരിലുള്ള വിവിധ 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് 
ആ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തരുടെ മകൾ വിജ യാം ബ 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീ സർ 
മുഖേന അന്വേഷണം നടത്തിയതിൽ ടിയാളുകൾ യഥാക്രമം 
1-12-1987 , 7-6 -1991 എന്നീ തീയതികളിൽ മരിച്ചു പോയി 
ട്ടുള്ളതാണെന്നും പരേതരുടെ അവകാശിയായി താഴെപ്പറയുന്ന 
ഒരാൾ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


നമ്പർ എ3-4631 / 2021 . 

2021 ഏപ്രിൽ 28 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ കരു വാറ്റ് വില്ലേ ജിൽ 
ടി വടക്ക് മുറിയിൽ സുനിൽ ഭവനം വീട്ടിൽ സനിൽ വിനോദ് 
ടിയാന്റെ പിതാവ് വിനോദനൻ , കെ . ആർ . മരണപ്പെട്ടുപോയി 
എന്നും എൽ.എ. ( എൻ.എച്ച് . ) ഓഫീസിൽ ഹാജരാക്കുന്നതിനും 
മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
കരുവാറ്റ വില്ലേജാഫീസർ മുഖേന അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ ടിയിൽ വിനോദനൻ , കെ . ആർ . 
9-12-2006 - ൽ മരണപ്പെട്ടുപോയി എന്നും ഹിന്ദു പിൻതുടർച്ച 
അവകാശ നിയമപ്രകാരം പരേതന് താഴെ പറയുന്നവരാണ് 
അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


പേര് 


വയസ് 


പരേതരുമായുള്ള 

ബന്ധം 


വിജയാംബ , പി . കെ . 


മകൾ 


76 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


സുശീല വിനോദ് 


69 


ഭാര്യ 
മകൻ 


2 


അനിൽ വിനോദ് 


47 


3 


സനിൽ വിനോദ് 


46 


33 


4 


ആദിത്യ ( പരേതനായ മകൻ 
സുനിൽ വിനോദിന്റെ 

മകൾ ) ചെറുമകൾ 


23 


പരേതരുടെ മാതാപിതാക്കളും ഒരു മകളും മുമ്പിനാലെ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . മുകളിൽ പേര് ചേർത്തിരിക്കുന്ന 
ആളാണ് പരേതരുടെ അവകാശി എന്നുള്ളതിന് അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആ ക്ഷേ പമു ള്ള പക്ഷം ഈ പരസ്യം കേ രള ഗ സ റ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോന്നി 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ എ5-3263 / 2021 . 

2021 മാർച്ച് 24 . 
പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കലഞ്ഞൂർ 
വില്ലേ ജിൽ കല ത്തൂർ 

ദേശ ത്ത് 

പന ങ്ങാട്ട് വീട്ടിൽ 
ജി . രാധാമണിയമ്മ എന്നവർ 27-10-2018 -ാം തീയതി മരിച്ചു 
പോയിട്ടുള്ളതാണെന്നും പരേതയുടെ പേരിലുള്ള പണയ 
ഉരുപ്പടികൾ ബാങ്കിൽ നിന്നും തിരികെ എടുക്കു ന്നതിനും , 
മ ര ണാ ന ന്ത ര ആനു കൂ ല്യ ങ്ങൾ അ വ കാ ശികൾക്ക് 
ലഭിക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കും അവകാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേതയുടെ മകൻ 
ശ്രീകുമാർ , പി . എസ് . സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ ടിയാൾ 
27 -10 -2018 -ാം തീയതി മരിച്ചു പോയിട്ടുള്ള താ ണെ ന്നും 
പരേതയുടെ അവകാശികളായി താഴെപ്പറയുന്ന 2 പേരാണ് 
ഉള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 
ശ്രീകുമാർ , പി . എസ് . മകൻ 

പി . എസ് . ജയപ്രകാശ് 
പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും മുമ്പിനാലെ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . മുകളിൽ പേര് ചേർത്തിരിക്കുന്ന 
വരാണ് പരേതയുടെ അവകാശികൾ എന്നുള്ളതിന് അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമു ള്ള പക്ഷം ഈ പരസ്യം കേ രള ഗ സ റ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോന്നി 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കോന്നി . 

തഹശീൽദാർ . 


( പരേതന്റെ മാതാപിതാക്കളും മകൻ സുനിൽ വിനോദും 
ജീവിച്ചിരിപ്പില്ല . പരേതനായ സുനിൽ വിനോദ് വിവാഹബന്ധം 
വേർപെടുത്തിയ ആളാണ് . ) 

ആകയാൽ ടിയിൽ പരേതനായ വിനോദനൻ , കെ . ആർ . - ന്റെ 
നിയ മാ നു സ ത അ വ കാശികൾ മേൽ പറഞ്ഞ 4 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങ ൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


( 2 ) 


1 


54 


2 


56 


3 3 


നമ്പർ എ3-6058 / 2021 . 

2021 ഏപ്രിൽ 27 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ കുമാരപുരം വില്ലേജിൽ 
പൊത്തപ്പള്ളി വടക്ക് മുറിയിൽ ശങ്കരവിലാസത്ത് കോടാലി 
പറ മ്പിൽ വീട്ടിൽ ശാന്ത കു മാരി ടിയാ ളുടെ ഭർത്താവ് 
എസ് . കെ . വിശ്വംഭരൻ മരണപ്പെട്ടുപോയി എന്നും എൽ.എ. 
( എൻ.എച്ച് . ) ഓഫീസിൽ ഹാജരാക്കുന്നതിനും മറ്റ് വിവിധ 
ആ വ ശ്യ ങ്ങ ൾക്കുമായി ഒരു അവകാശ സർട്ടി ഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
കുമാ ര പുരം വില്ലേജാഫീ സർ മുഖേന അന്വേഷണവും 
വിചാ ര ണ യും 

നട ത്തി യ തിൽ ടിയിൽ 
എസ് . കെ . വിശ്വംഭരൻ 5-11-2014 - ൽ മരണപ്പെട്ടുപോയി എന്നും 
ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമപ്രകാരം പരേതന് താഴെ 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


അവ കാ ശ 


237 


24 


പേര് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


ബന്ധം 


1 


ശാന്തകുമാരി 


ഭാര്യ 


74 


1 


വൽസമ്മ 


58 


ഭാര്യ 
മകൾ 


2 


ആശ വിശ്വംഭരൻ 


മകൾ 


49 


2 


ബിജി ജോൺ 


34 


3 


മായാ വിശ്വംഭരൻ 


39 


3 


ജിജി ജോൺ 


30 


33 


33 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
ആകയാൽ ടിയിൽ പരേതനായ എസ് . കെ . വിശ്വംഭരൻ - ന്റെ 
നിയ മാ നു സത അ വ കാശികൾ മേൽ പറഞ്ഞ 3 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങ ൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
ആകയാൽ ടിയിൽ പരേതനായ ജോൺ , ജി.- യുടെ 
നിയ മാ നു സൃത അ വ കാശികൾ മേൽ പറഞ്ഞ 3 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങ ൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


( 3 ) 
നമ്പർ എ3-6594 / 2021 . 

2021 ഏപ്രിൽ 27 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ പുതുപ്പള്ളി വില്ലേജിൽ 
ടി തെക്ക് മുറിയിൽ തിരുവാഭരണം വീട്ടിൽ ശശിധരൻ ടിയാന്റെ 
മകൾ സന്ധ്യാ ശശിധരൻ മരണപ്പെട്ടുപോയി എന്നും വിവിധ 
ആവശ്യങ്ങൾക്ക് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻ മേൽ പുതുപ്പള്ളി 
വില്ലേജാഫീ സർ മുഖേന അന്വേ ഷണവും 
വിചാരണയും നടത്തിയതിൽ ടിയിൽ സന്ധ്യാ ശശിധരൻ 9-10-2018 - ൽ 
മരണപ്പെട്ടു പോയി എന്നും ഹിന്ദു പിൻ തുടർച്ചാവകാശ 
നിയ മ പ കാ രം പര ത യ് ക്ക് 

പറ യു ന്ന വ രാ ണ് 
അവകാശിയായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


( 5 ) 
നമ്പർ എ3-6597 / 2021 . 

2021 ഏപ്രിൽ 27 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ മുതു കുളം വില്ലേജിൽ 
ടി തെക്ക് മുറിയിൽ മുതിരപ്പറമ്പിൽ വീട്ടിൽ സുഭാഷ് ജ്യോതി 
ടിയാളുടെ ഭർത്താവ് ചിത്രാംഗദൻ , സി . മരണപ്പെട്ടു പോയി 
എന്നും വിവിധ ആവശ്യങ്ങൾക്ക് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
മുതുകുളം വില്ലേജാഫീസർ മുഖേന അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ ടിയിൽ ചിത്രാംഗദൻ , സി . 
25-6-2018 - ൽ മരണപ്പെട്ടുപോയി എന്നും ഹിന്ദു പിൻതുടർച്ചാ 
വകാശ നിയമപ്രകാരം പരേതന് താഴെ പറയുന്ന വരാണ് 
അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


അവ കാ ശ 


താഴ 


പേര് 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


59 


ജലജ ശശിധരൻ 


മാതാവ് 


71 


2 


34 


( പരേതയുടെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട് . പരേത 

അവിവാഹിതയായിരുന്നു . ) 
ആകയാൽ ടിയിൽ പരേതയായ സന്ധ്യാ ശശിധരൻ - ന്റെ 
നിയ മാ നു സൃത അ വ കാശി മാതാവ് ജലജ ശശി ധ രൻ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങ ൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


സുഭാഷ് ജ്യോതി 

ഭാര്യ 
ശങ്കർ 

മകൻ 
( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
ആകയാൽ ടിയിൽ പരേതനായ ചിത്രാംഗദൻ , സി . - യുടെ 
നിയ മാ നു സ ത അ വ കാശികൾ മേൽ പറഞ്ഞ 2 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങ ൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


( 4 ) 


നമ്പർ എ3-6596 / 2021 . 

2021 ഏപ്രിൽ 27 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ മുതുകുളം വില്ലേജിൽ 
ടി തെക്ക് മുറിയിൽ കാവുംപുറത്ത് പുത്തൻ വീട്ടിൽ വൽസമ്മ 
ടിയാളുടെ ഭർത്താവ് ജോൺ , ജി . മരണപ്പെട്ടുപോയി എന്നും 
ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ മുതുകുളം വില്ലേജാഫീസർ 
മുഖേന അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
ടിയിൽ ജോൺ , ജി . 14-1-2021 - ൽ മരണപ്പെട്ടുപോയി എന്നും 
ഇൻഡ്യൻ പിൻതുടർച്ചാവകാശ നിയമപ്രകാരം പരേതന് താഴെ 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


( 6 ) 
നമ്പർ എ3-6627 / 2021 . 

2021 ഏപ്രിൽ 27 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ കൃഷ്ണപുരം വില്ലേജിൽ 
ഞക്ക നാൽ മുറിയിൽ രാജ ഭ വനം വീട്ടിൽ ഹേമ ജയ രാജ് 
ടിയാളുടെ പിതാവ് പള്ളിപ്പാട് വില്ലേജിൽ ടി തെക്കുംമുറിയിൽ 
കൊപ്പാറേത്ത് വീട്ടിൽ ഹരികുമാരൻ പിള്ള മരണപ്പെട്ടുപോയി 
എന്നും ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽക ണമെന്നും കാണിച്ച് 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർമാർ 
മുഖേന അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
ഹരികുമാരൻ പിള്ള 23-10-2020 - ൽ മരണപ്പെട്ടുപോയി എന്നും 
ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമപ്രകാരം പരേതന് താഴെ 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


238 


25 


പേര് 


വയസ് 


Ambalapuzha Taluk 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പരസ്യം 


1 


ഹേമ ജയരാജ് 


മകൾ 


38 


( 1 ) 


2 


നമ്പർ എ4-5991 / 2021 . 


2021 ഏപ്രിൽ 29 . 


നിഹിത ( പരേതനായ മകൻ 
ഹരീഷ് കൃഷ്ണന്റെ 

മകൾ ) ചെറുമകൾ 


9 


അമ്പലപ്പുഴ താലൂക്കിൽ ആലപ്പുഴ പടിഞ്ഞാറ് വില്ലേജിൽ 
രാധേയം വീട്ടിൽ കെ . എം . രാജാ നന്ദം എന്നയാൾ മരിച്ചു 
പോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ എം . എൻ . രാധമ്മ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 13-2-2020 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്ന 5 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


( പരേതന്റെ മാതാപിതാക്കൾ , ഭാര്യ , മകൻ ഹരികൃഷ്ണൻ 
എന്നിവർ ജീവിച്ചിരിപ്പില്ല . മകന്റെ ഭാര്യ പുനർവിവാഹിതയാണ് . 

ആകയാൽ ടിയിൽ പരേതനായ ഹരികുമാരൻ പിള്ള - യുടെ 
നിയ മാ നു സത് അ വ കാശികൾ മേൽ പ റഞ്ഞ 2 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങ ൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


85 


2 


60 


3 


56 


( 7 ) 


4 


53 


3 3 


5 


49 


3 


നമ്പർ എ3-6794 / 2021 . 

2021 ഏപ്രിൽ 27 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ ചിങ്ങോലി വില്ലേജിൽ 
ടി മുറിയിൽ തയ്യിൽ വീട്ടിൽ ജി . സുമം ഗല ടിയാളുടെ 
ഭർത്താവ് എൻ . ദാമോ ദ രൻ മരണപ്പെട്ടു പോയി എന്നും 
ആർ . ടി . ഒ . - യിൽ 

ഹാജ രാ ക്കു ന്ന തിനും മറ്റ് വിവിധ 
ആ വ ശ്യ ങ്ങ ൾക്കുമായി ഒരു അവകാ ശ സർട്ടി ഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
ചിങ്ങോലി വില്ലേജാഫീസർ മുഖേന അന്വേഷണവും അവകാശ 
വിചാ ര ണയും നടത്തിയതിൽ ടിയിൽ എൻ . ദാമോദരൻ 
13-5-2014 - ൽ മരണപ്പെട്ടുപോയി എന്നും ഹിന്ദു പിൻതുടർച്ചാ 
വകാശ നിയമപ്രകാരം പരേതന് താഴെ പറയുന്ന വരാണ് 
അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


എം . എൻ . രാധമ്മ 

ഭാര്യ 
റ്റി . ആർ . ആസാദ് 

മകൻ 
റ്റി . ആർ . മിനി 

മകൾ 
റ്റി . ആർ . ഷൈനി 

ജിജി , റ്റി . ആർ . 
മേൽപ്പറഞ്ഞിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാവകാശികൾ 
എന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം അമ്പലപ്പുഴ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ എ4-4889 / 2021 . 


2021 ഏപ്രിൽ 17 . 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


അമ്പലപ്പുഴ താലൂക്കിൽ അമ്പലപ്പുഴ വടക്ക് വില്ലേജിൽ 
ശങ്കരമംഗലം ( ഹരിജൻ കോളനി ) വീട്ടിൽ രാജേന്ദ്രപ്രസാദ് 
എന്ന യാൾ മരിച്ചു പോ യെന്നും വിവിധ ആ വ ശ്യ ത്തിന് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ലേഖ സമർപ്പിച്ച അപേക്ഷ യിൻമേൽ ബന്ധപ്പെട്ട വില്ലേജ് 
ആ ഫീ സർ വഴി 

അ ന്വ ) ഷണം നട ത്തി യ തിൽ ടിയാൻ 
22-9-2020 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാ 
വകാശികളായി താഴെ പറ യുന്ന 2 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


1 


ഭാര്യ 


ജി . സുമംഗല 
ഹരീഷ് , ഡി . 


70 


2 


മകൻ 


48 


3 


ഡി . രാജേഷ് 


46 


3 3 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ലേഖ 


ഭാര്യ 


49 


2 


ലക്ഷ്മി ആർ . പ്രസാദ് 


മകൾ 


15 


ആകയാൽ ടിയിൽ പരേതനായ എൻ . ദാമോദരൻ - ന്റെ 
നിയ മാ നു സ ത് അ വ കാശികൾ മേൽ പറഞ്ഞ 3 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങ ൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാവകാശികൾ 
എന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം അമ്പലപ്പുഴ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കാർത്തികപ്പള്ളി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Gaz . No. 28 / 2021 / DTP / ( CLR - Supplement ) . 


239 


Salim A 


Digitally signed by Salim A 
Date : 2021.08.26 10:11:06 
+ 05'30 ' 


